ഇന്മുചൂഡന്റെ ജന്മശതാബ്ദിയിൽ 'പാടിഖറക്കുന്ന മലയാളം' എന്നു പേരില്‍ ഇന്ദുചൂഡന്‍ ഫാഈണ്ദേഷന്‍ 
ഒരുക്കുന്ന ഈ പക്ഷിച്ചിത്രപ്രദരശനം പ്രധാനമായും മുന്നു കാര്യങ്ങളാണ്‌ ലക്ഷ്യം വയ്ക്കുന്നത്‌. 
പക്ഷിനിരീക്ഷണമോ, പക്ഷിവിജ്ഞാനീയമോ സുപരിചിതമല്ലാതിരുന്ന കാലത്താണ്‌ കെ. കെ. 
നീലകണ്ഠന്‍ എന്നു ഇന്മചചുഡന്‍ പക്ഷികളെ പഠിക്കുന്നതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്‌. ഒരു 
കലാശാലാ അദ്ധ്യാപകനായ അദ്ദേഹം തന്റെ ജോലിയുടെ ഭാഗമായിട്ടല്ല 
പക്ഷികളെത്തേടിയിഠങ്ങിയത്‌. ഇന്നത്തെഖോലെ സൂക്ഷ്മദരശിനികളായ ക്യാമറകള്‍ ഒന്നും 
ഇല്ലാതിരുന്നഭോഴും തന്റെ ബൈനോക്കുലറും ചെറിയ ക്യാമറയും കൊണ്ട്‌ കാടുകളും കുന്നുകളും 
തൊടികളും വഴികളും കയറിയിറങ്ങി, ചെടികളിലും മരങ്ങളിലും വള്ളികളിലും പുല്‍മേടുകളിലും 
പുഴയോരങ്ങളിലും കടലോരങ്ങളിലും കായലോരങ്ങളിലും കാണുന്ന, പക്ഷി എന്നു സയനൂര്യവും 
വൈചിത്ര്യവും നിറഞ്ഞ ജീവിവര്‍ഗ്ഗത്തെ അന്വേഷിക്കുകയായിരുന്നു അദ്ദേഹം. 

പക്ഷികള്‍ നമ്മുടെ ആവാസവ്യവഷഗ്ഥയ്ക്ക്‌ നല്‍കുന്ന പരിരക്ഷയെച്റ്റി എത്രയധികം എഴുതിയാലും 
മതിയാവില്ല. അവയുടെ വൈവിദ്ധ്യം, സൌന്ദര്യം, അവയ്ക്കിടയിലെ വൈജാത്യം, സവിശേഷതകള്‍ 
മുതലായവ മനുഷ്യനടക്കം എല്ലാതരം ജീവികളുടെയും സസ്യലതാദികളുടെയും സഹവര്‍രത്തിത്വത്തിന്‌, 
സ്നേഹത്തിന്‌, ജീവസന്ധാരണത്തിന്‌ അവശ്യമാണ്‌ എന്ന്‌ നാം തിരിച്ചറിയുന്നു. 

പക്ഷികളോടുള്ള നമ്മുടെ സ്ക്റേഹം പ്രകൃതിയോടുള്ള സ്നേഹമാണ്‌ . സഹജീവികളോടുള്ള സ്നേഹമാണ്‌. 
സന്ദര്യത്തോടുള്ള സ്നേഹമാണ്‌. സ്വാതന്ത്രത്തോടുള്ള സ്നേഹമാണ്‌. മറ്റൊരു രീതിയില്‍ പറഞ്ഞാല്‍ 
പക്ഷികളെ സ്നേഹിക്കുക എന്നാല്‍ സ്വാതന്ത്രത്തെ സ്നേഹിക്കുക ആത്മസത്തയെ സ്നേഹിക്കുക 
എന്നൊക്കെയാണ്‌. അതുകൊണ്ടുതന്നെ ഓരോ പക്ഷികളുടെയും പ്രത്യേകതകളെ പഠിക്കുകയും 
വരഞ്ഞിടുകയും ചെയ്ത ഇന്ദുചുഡന്റെ കേരളത്തിലെ പക്ഷികള്‍' എന്നു പുസ്തകം 
പക്ഷിവിജ്ഞാനശാഖയുടെ മാത്രമല്ല ചുറ്റുമുള്ള ജീവജാലങ്ങളോടുള്ള ആദരവിന്റെ കൂടി രേഖയാണ്‌. 
ഈ പ്രദര്‍ശനം ലക്ഷ്യമിടുന്ന മറ്റൊരു കാര്യം മലയാളഭാഷയോടുള്ള നമ്മുടെ ആത്മബന്ധം 
നിലനിര്‍ത്തുക എന്നതു കൂടിയാണ്‌. ഭാഷയുടെ സൌന്ദര്യം മുഴുവനായും എന്താണെന്ന്‌, അതല്ലെങ്കില്‍ 
മലയാളം ഇത്തരത്തിലും ആവാം എന്ന്‌ മലയാളിക്കു കാണിച്ചു തന്നു പ്രതിഭാധനനായ എഴുത്തുകാരന്‍ 


കൂടിയായിരുന്നുല്ലോ ഇന്മുച്ചുഡന്‍. അദ്ദേഹത്തിന്റെ കേരളത്തിലെ പക്ഷികള്‍ എന്നു പുസ്തകത്തിലെ 
തെളിമലയാളവും ആഖ്യാനരീതിയും മലയാളഗദ്യകരത്താക്കള്‍ക്കും ഭാഷാന്ന്റേഹികള്‍ക്കും ഒരു 
പാഠപുസ്തകമായി പരിണമിച്ചു. 

പ്രകൃതി//മനഷ്യന്‍ എന്നീ കപടമായ ല്ൃയന്പബോധത്തെ നിരാകരിച്ച്‌ പ്രകൃതിജിവിയായ മനുഷ്യൻ എന്ന 
നിലയ്ക്ക്‌ നമ്മുടെ ആത്മബോധം മാറ്റുന്നതിനും പ്രകൃതിയെന്നത്‌ നാമാണൈന്നും നമ്മുടെ ഭാഗമാണ്‌ 
മറ്റെല്ലാം എന്നും ഉള്ള അറിവും സഹതാപവും അനുതാപവും സ്നേഹവും വളര്‍ത്തുന്നതിരുമുള്ള ഒരു 
ആത്മാര്‍ത്ഥ പരിശ്രമം എന്നു നിലയ്ക്കാണ്‌ പക്ഷികളുടെ ചിത്രങ്ങളെ ആധാരമാക്കിയിട്ടുള്ള ഈ 
പ്രദര്‍ശനം ഒരുക്കുന്നത്‌. 

ഫോട്ടോഗ്രാഫി എന്നു കലാമാദ്ധയമത്തിന്റെ സാധാരണ രീതികളില്‍നിന്ന്‌ വൃത്തമായി, 
പക്ഷിച്ചിത്രങ്ങള്‍ പകര്‍ത്തുക എന്നത്‌ അത്യധികം ആയാസകരവും ക്ഷമ ആവശ്ൃട്ചെടുന്നതുമായ 
ഒന്നാണല്ലോ. അതുകൊണ്ടുതന്നെ പക്ഷികളുടെ ചിത്രങ്ങള്‍ കാണിക്കുന്ന തോടൊഖം ഒരു കലാമാദ്ധ്യമം 
എന്നു നിലയ്ക്ക്‌ അതിന്റെ സാദ്ധൃതകളെയും പ്രത്യേകതകളെയും ഉപയോഗക്കെടുത്തിയ 
ഫോട്ടോഗ്രാഫര്‍മാരുടെ കലാചാതൃരിയെ അനേകരിലെത്തിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ 
പ്രദര്‍ശനത്തിരുണ്ട്‌. 

ഈ ചിത്രപ്രദരശനത്തിന്റെ തിരഞ്ഞെടുലിന്‌ ആധാരമാക്കിയത്‌ കേരളത്തിലെ പക്ഷികള്‍ എന്ന 
ഇന്മുചൂഡന്റെ പുസ്തകം തന്നെയാണ്‌. അദ്ദേഹം തന്റെ പുസ്തകത്തില്‍ പക്ഷികളെക്കുറിച്ച്‌ പറയുന്ന 
കാര്യങ്ങള്‍ കഴിയുന്നത്ര ഉള്‍ക്കൊള്ളിച്ചു കൊണ്ട്‌ ആ പൂസ്തുകത്തെക്കുറിച്ചും നാം ജീവിക്കുന്ന ഈ 
നാടിയെക്കുറിച്ചും അതിന്റെ ഭാഷയെക്കാറിച്ചും അതിന്റെ വൃതിരിക്തതയെക്കുറിച്ചും ഇവിടെയുള്ള 
പക്ഷികളെക്കുറിച്ചും അതോടൊഖം ഇന്മചുഡന്റെ ലോകത്തെക്കുറിച്ചും കൂടുതല്‍ 
മനസ്സിലാക്കുന്നതിനോടൊഖം നമുക്കു ചറ്റുമുള്ള മറ്റെല്ലാ ജീവജാലങ്ങളെയും സ്ന്റേഹാദരങ്ങളോടെ 
സമീപിക്കാനുള്ള ഉള്‍പ്രേരണ ഉണര്‍ത്തുകയുമാണ്‌ ഈ പ്രദരശനത്തിലൂടെ ഇനുചൂഡന്‍ ഫഈണ്ടേഷൻ 
ആഗ്രഹിക്കുന്നത്‌. 


അബ്ദുള്‍ അസീസ്‌ 


കാട്ടുമൈന: ഗാട്ടുമൈനയേക്കാള്‍ നാലഞ്ചു മടങ്ങ്‌ ഉച്ചത്തിലാണ്‌ കാട്ടുമൈന ശഞബ്ങിക്കുക. ചെവി തുളക്കുന്ന ചൂളം വിളികളും 


താഴ്‌ന്നു സ്വരത്തിലുള്ള പലതരം മുളലുകളും അതിപരുക്കനായ ശബ്ദങ്ങളും എല്ലാം കൂട്ടികലരത്തിയാണ്‌ കാട്ടുമൈന ഉച്ചരിക്കുക. 
കാലത്തും വൈകുന്നേരവും ഒരു സ്ഥലത്തിരിക്കുബ്ോള്‍ ഈ പക്ഷികള്‍ അധ്യാപികയില്ലാത്ത ക്ലാസിലെ കൊച്ചു കുട്ടികളെഷഖോലെ 


ബഹളം ഉണ്ടാക്കുക പതിവാണ്‌. 


ചെറിയ മീൻ കൊത്തി: തിളങ്ങുന്ന വരൂക്കല്ലുകളെ പോലെയുള്ള ഈ പക്ഷിയോട്‌ ആംഗലേയ കവികള്‍ക്ക്‌ വളരെ സ്നേഹമാണ്‌. 


ജലാശയ വര്‍ണ്ണന പൂരത്തിയാവണമെങ്കില്‍ മീ൯കൊത്തിയെക്കുറിച്ച്‌ ഒരു വരിയെങ്കിലും എഴുതാതിരിലാ൯ വയ്യ. മഴവില്ലിനെ കൂടി 
നാണിലിക്കുന്ന വരണ്ണ ശബളതയുള്ള ഈ പക്ഷി കവിഹൃദയത്തെ കവരര്‍ന്നതില്‍ തീരെ അല്‍ഭൂതമില്ലെന്ന്‌ ചെറിയ 


മീന്‍ കൊത്തിയെ കുറച്ചുനേരം ഗോക്കി ഇരുന്നാല്‍ നിങ്ങളും സമ്മതിക്കും. 


അഡ്വ. ജി ഹരികൃഷ്ണൻ 


41 


തീക്കുരുവി: 
ശരീരാകൃതിയിലും 
സ്വഭാവത്തിലും 
തീച്ചിന്നനില്‍ നിന്നും 
വൃതൃണ്തമല്ലാത്ത ഒരു 
പക്ഷിയാണ്‌ 
തീക്കുരുവി. ഒരു 
ബുള്‍ബ്ുളിനോളം 
വലിഖമുള്ളതിനാല്‍ 
തീക്കുരുവിയെ 
കുറേക്കൂടെ എളുലം 
കാണാം. 
തീച്ചിന്നനെച്ചോലെ 
ഈ പക്ഷിയും 
മിക്കസമയത്തും 
ചെറുകുട്ടങ്ങളായാണ്‌ 
നടക്കുക. ചിലഷ്ധോള്‍ 15 
- 20 എണ്ണത്തെ ഒരേ 
സ്ഥലത്ത്‌ തന്നെ 
കാണുകയും ചെയ്യാം. 
ആഹാരവും 
ആഹാരസമ്പാദനരീ 
തിയും എല്ലാം 
പോലെയാണ്‌. പക്ഷേ 
ശബ്ദം വൃത്യാസമുണ്ട്‌. 
ശ്രവണ മധുരവും 
ദ്വീ- റ്റവീ-റ്റവീ--്റി- 
വീ -റ്റവീ-റ്റി- വീ -റ്റീ- 
വീ ' എന്നിങ്ങനെ നീണ്ടു 


പോകുന്നതുമാണ്‌ 


ശബ്ദം. 


എം രാമചന്ദ്രന്‍ 


നാട്ടുമൈനഃ നല്ല 
ചുറുചുറുക്കും ധൈര്യവും 
ഉള്ള ജീവിയാണ്‌ മൈന. 
മറ്റേത്‌ പക്ഷിയോടും 
നിര്‍ഭയം 
പൊരുതുവാരും കിരി, 
പാമ്പ്‌, കൂമന്‍ എന്നീ 
ശത്രുക്കളെ ഉപദ്രവിച്ച്‌ 
ഓടിക്കുവാനരും 
മൈനകള്‍ എച്ചോഴും 
തയ്യാറാണ്‌. പലച്ചോഴും 
തത്ത, മഞ്ഞഞ്ഞാലി 
എന്നീ പക്ഷികളുടെ കൂട്‌ 
കയ്യേറി അവയെ 
ആട്ടിയോടിച്ച്‌ അവിടെ 
സസുഖം ജീവിക്കുകയും 
ചെയ്യും. പാമ്ധിനെയോ 
കീരിയെയോ 
കാണുമ്പോള്‍ ഈ 
പക്ഷികള്‍ എട്ടും പത്തും 
ഒന്നായി ചേര്‍ന്ന്‌ ക്രേ - 
ക്രേ' എന്ന്‌ മുറവിളി 
തുടങ്ങും. ഈ ശബ്ദം 
കേട്ടാല്‍ തന്നെ മിക്ക 
ശത്രുക്കളും ഒഴിഞ്ഞു 
മാറുക 
പതിവാണ്‌...മൈനയു 
ടെ സ്വാഭാവികമായ 
ശബ്ദം എന്ന്‌ 
പറയാവൃന്നതാണ്‌ 
ക്ലികി - ക്ലീകി-ക്ലീകി-- 
കോര്‍൪-ഷ്കൊ-ക്രോ- 
ക്രോ” എന്നുറക്കെയുള്ള 
കരച്ചില്‍. 


കുട്ടേട്ടന്‍ മുന്നാര 


കാട്ടിലക്കിളി: രണ്ടു ജാതിക്കാരും മറ്റു പക്ഷികളുടെ ശബ്ദങ്ങളെ അരുകരിക്കുന്നതില്‍ അതിവിദഗ്ധരാണ്‌. മഞ്ഞക്കിളി, 


ആട്ടക്കാരന്‍, ആനറാഞ്ചി, ചെങ്കണ്ണി, ബുള്‍ബ്ദളുകള്‍ൾ മുതലായ പക്ഷികളുടെ കരച്ചിലിനെ തുലോം തമ്മയത്വത്തോടെ, ഇവ 
കൂടെക്കൂടെ അനുകരിക്കുക പതിവുണ്ട്‌. പുള്ളി മീ൯കൊത്തി, അയോറ എന്നീ പക്ഷികളെ ഇലക്കിളി അനുകരിക്കുന്നത്‌ കേട്ട്‌ താൻ 
ആശ്ചര്യഭരിതനായി എന്ന്‌ സാലിം അലി എഴുതിയിട്ടുണ്ട്‌. മാത്രമല്ല പലപ്പോഴും ആണ്ടുതോറുമുള്ള ദേശാടനത്തിന്‌ പോയിക്കഴിഞ്ഞ 
ചില പക്ഷികളുടെയും ശബ്ദം പുറട്ചെടുവിച്ച്‌ ഇലക്കിളി പക്ഷി ശാസ്്രൂജ്ഞന്മാരെ അന്ധാളിരിക്കുക കൂടി ചെയ്യാറുള്ളതായി അദ്ദേഹം 
പറയുന്നു. 


ജെയിനി കുര്യാക്കോസ്‌ 


നാടന്‍ താമരക്കോഴി: കൂടു കെട്ടുവാനുള്ള സ്ഥലം ഡ്വന്തമാക്കി, ചണ്ടിയും പുല്ലം മറ്റും കൊണ്ട്‌ താമരയിലയിലോ മറ്റു 


ജലസസ്യങ്ങളുടെ മീതെയോ ഒരു കൂടുണ്ടാക്കി നാല്‌ മുട്ടകൾ ഇട്ടുകഴിഞ്ഞാല്‍ ശേഷമുള്ള ചുമതലയൊക്കെ പുവനെ ഏല്‍കിച്ച്‌ പിട 
മറ്റൊരു ഭര്‍ത്താവിനെ തേടിഷോകും. അവയെയും ഒരു സെറ്റ്‌ മുട്ടകള്‍ ഏല്‍പ്പിച്ചു കഴിഞ്ഞാല്‍ മുന്നാമതൊരു പൂവനെ 
വശീകരിക്കുവാ൯ ഒരുസ്പെടും. ബഹുഭാര്യ സമ്പ്രദായം പക്ഷികള്‍ക്കിടയില്‍ അപൂര്‍വമല്ല. എന്നാല്‍ ഒരു ജതുവില്‍ത്തന്നെ 
ഒന്നിലേറെ പുവമ്മാരെ വേട്ട; ഓരോരുത്തര്‍ക്കും ഓരോ കുടുംബത്തിന്റെ പൂര്‍ണ ഭാരവും ഏല്‍പിക്കുന്നത്‌ താരതമ്യേന 
അപൂര്‍വമാണ്‌. 


ഡിജുൂുമോന്‍ കെപി 


മീ൯കൂമന്‍൯: കൂമന്‍ ഒന്നു മൂളിയാല്‍ കൂമത്തി രണ്ടു മുളം' എന്നു ചൊല്ല്‌ തന്നെ മീന്‍കൂമമ്റെ കരച്ചിലില്‍ നിന്ന്‌ ഉത്ഭവിച്ചതാണ്‌. 


എന്തെന്നാല്‍ ഈ മുങ്ങയുടെ ശബ്ദം ' ബും -ബു - ബു' അല്ലെങ്കില്‍ ' ഗും - ശൂ - ശൂ ' എന്നതാണ്‌. ആദ്യം 'ബും ' എന്നു മൂളലും ഒരു നിമിഷം 
കഴിഞ്ഞാല്‍ 'ബു - ബൂ" എന്ന രണ്ട്‌ ശബ്ദങ്ങളും തുടരെത്തുടരെ കേള്‍ക്കുന്നു. വാസ്കവത്തില്‍ മുന്നും ഒരേ പക്ഷി ഉച്ചരിക്കുന്നത്‌ 
തന്നെയാണ്‌. എന്നാല്‍ കേള്‍ക്കുന്നവര്‍ക്ക്‌ തോന്നുക ആദ്യത്തെ മൂളല്‍ ഒരു ദിക്കില്‍ നിന്നും പിന്നീടുള്ള രണ്ടെണ്ണം മറ്റൊരു 


സ്ഥലത്തു നിന്നും ഉത്ഭവിക്കുന്നു എന്നാണ്‌. 


ഡോ. കൃഷ്ണകുമാര്‍ വി പ്രയാ൪ര 


ഓമനപ്രാവ്‌: നല്ലപോലെ അടുത്തുനിന്ന്‌ കണ്ടാല്‍ മാത്രമേ ഈ പ്രാവിന്റെ പേര്‌ എത്ര അനുയോജ്യമാണെന്ന്‌ നാം 
മഠാസ്സിലാക്കുകയുള്ളൂ. പക്ഷിയുടെ പുറത്തുള്ള പച്ചനിറം വെയില്‍ തട്ടുബ്വോള്‍ സ്വരണ്ണും പൊടിച്ച്‌ പൂശിയ പോലെ തിളങ്ങും. പവിഴം 
കൊണ്ടുണ്ടാക്കിയതാണെന്ന്‌ തോന്നും അതിന്റെ കൊക്കും കാലുകളും. ഈ പ്രാവ്‌ മരങ്ങള്‍ക്കിടയിലൂടെ ശരം പോലെ പറന്നു 
പോകുന്നത്‌ കണ്ടാല്‍ നാം അന്ധാളിച്ചു പോകും. ഇത്ര വേഗതയോടെ തിരിഞ്ഞും വളഞ്ഞും പറക്കുന്ന പക്ഷി എങ്ങനെയാണ്‌ 


തടിയിലോ കൊയപിലോ ചെന്നടിക്കാതെ രക്ഷട്പെടുന്നത്‌ എന്ന്‌ നാം സ്വയം ചോദിച്ച പോകും. 


ഡോ. എസ്‌ എസ്‌ സുരേഷ്‌ 


വെള്ളിമുങ്ങ: കൂമന്മാര്‍ക്കെല്ലാം ഒരു മുരടിത്തം ഉണ്ടെന്നാണ്‌ എനിക്ക്‌ തോണന്നിയിട്ടുള്ളത്‌. തടിച്ചു കുറുകിയ ദേഹം, രോഷസ്മൂചകമായ 


മുഖഭാവം, ഗാംഭീര്യം, താന്‍ ലോകത്തെ നല്ലപോലെ അറിയും എന്നു മട്ടിലൊരു നോട്ടം, കടുത്ത തവിട്ടു നിറം, നിര്‍ഭയത്വം. എന്നാല്‍ 
വെള്ളിമൂങ്ങയ്ക്ക്‌ ഇതൊന്നുമില്ല എന്ന്‌ തന്നെ പറയാം. കൃശമായ ദേഹം പകുതിയിലേറെ വെള്ളനിറമാണ്‌. പൂമ്പൊടി അണിഞ്ഞ്‌ 
പറഠന്നുകളിക്കുന്നു ചിത്രശലഭത്തിന്റെ ചിറകുകള്‍ പോലെ ഭംഗിയും മാര്‍ദവവും ഉണ്ട്‌ ദേഹമോട്ടുക്ക്‌. പുറവും കഴുത്തും നെറുകയും 


വാലുമെല്ലാം ഒരു സ്വരണ്ണ പൂച്ചള്ള ഇളം ഓറഞ്ച്‌ നിറമാണെന്ന്‌ പറയാം. 


ഡോ. ഹരികൃഷ്ണന്‍ 


ഷിക്ര: പ്രാഷിടിയന്‍്‌ ജീവനുള്ള ചെറുപ്രാണികളെല്ലാം ഇരയാണെങ്കിലും ഓന്തിനോട്‌ ഒരു പ്രത്യേക മമതയുണ്ടെന്നതിന്‌ 
സംശയമില്ല. ഷിക്ര കൂടുകെട്ടി കുഞ്ഞ്‌ വിരിയിച്ചാല്‍ പിന്നെ കുറേക്കാലത്തേക്ക്‌ ആ പ്രദേശത്തുള്ള ഒത്തുകള്‍ശക്കെല്ലാം ഏഴരശനിയും 
മറ്റെല്ലാ ദൂര്യോഗങ്ങളും ഒന്നിച്ചാണ്‌ വരുന്നത്‌. ഷിക്ര തന്റെ കൂട്ടിലിരിക്കുമ്പോള്‍ കൂടി പലപോഴും തുരുതുരെ 'കിയെ-കിയെ-കിയെ' 


എന്നിങ്ങനെ കുറെ നേരത്തേക്ക്‌ ഒന്നിച്ച്‌ കരയുന്നത്‌ കേള്‍ക്കാം. 


ഡോ. മഹേഷ്‌ കെ 


ആറ്റക്കുരുവി: 
സ്വര്‍ണ്ണ കീരീടവും 
കഞ്ചുകവും അണിഞ്ഞ 
ആണ്‍ ആറ്റക്കുരുവികള്‍ 
കുറേയെണ്ണം ചേരന്ന്‌ 
വല്ല സ്ഥലത്തും 
വെയിലിനെതിരായി 
ഇരിക്കുന്നതും, പാടത്ത്‌ 
കതിര്‌ വന്നശേഷം 
ഇരുന്നും മുന്നൂറും 
ഒന്നായി അവിടെ 
പഠന്നു കളിക്കുന്നതും 
കണ്ടാല്‍ കുറച്ചുനേരം 


നോക്കിനില്‍ക്കാത്തവ 


നെ സഹൃദയനെന്ന്‌ 


വിളിച്ച കൂടാ! 


ധന്യ എസ്‌ പിള്ള 


കരുവാരക്കുരു: ബകങ്ങള്‍ സ്വതവേ മുകരാണ്‌. കണ്ഠധ്വനികള്‍ പുറട്കെടുവിക്കുവാ൯ കഴിയാത്തത്‌ കൊണ്ടായിരിക്കാം ഈ 
പക്ഷികള്‍ കൂടെക്കൂടെ കൊക്കിന്റെ രണ്ട്‌ പാളികളെയും തമ്മിലടിച്ച്‌ ഒരു 'കട-കട-കട്‌ ശബ്ദം പുറച്ചെടുവിക്കുന്നത്‌. തേക്കടിയില്‍ ഈ 
പക്ഷികള്‍ കൂടുകൂട്ടി തുടങ്ങുന്നത്‌ മഴക്കാലം കഴിഞ്ഞിട്ടാണെന്ന്‌ തോന്നുന്നു. തേക്കടിയിലെ കൂട്ടില്‍ നിന്നും വര്‍ഷംതോറും രണ്ടോ 


മുന്നോ കുഞ്ഞുങ്ങൾ മുതിര്‍ന്നു പറക്കാറുണ്ട്‌. ഇവ എവിടെ പോകുന്നുവെന്നും എന്തുകൊണ്ടാണ്‌ ധാരാളം ഭക്ഷണവും വൻ മരങ്ങളും 


ഉള്ള പെരിയാര്‍ വന്യമൃഗ സങ്കേതത്തില്‍ ഒരിണമാത്രം തങ്ങുന്നത്‌ എന്നും മറ്റുമുള്ളത്‌ ഗവേഷണത്തിന്‌ പറ്റിയ പ്രശ്നങ്ങളാണ്‌. 


ഗരുഡന്‍ 
ചാരക്കാളി: 


1973 മേയ്‌ 
മുപത്തിയൊന്നാം 
തീയതിയും തൂണ്‍ ഒന്നാം 
തീയതിയും ഗരുഡന്‍ 
ചാരക്കാളികളുടെ 
ചേക്കേറല്‍ പരിപാടി 
നല്ലപോലെ 
കാണുവാന്‍ എനിക്ക്‌ 
അവസരം കിട്ടി. പിച്ചി 
അജക്കെട്ടിന്‌ 
സമീപത്തായിരുന്നു 
ഞങ്ങളുടെ താവളം. 
രണ്ടൂദിവസവും 
വൈകുന്നേരം 6 
മണിയാവുമ്പോഴേക്കും 
ഈ മൈനകള്‍ 
കൂട്ടംകൂട്ടമായി കാട്ടില്‍ 
നിന്ന്‌ പീച്ചി ഹാസിന്‌ 
മുമ്പിലുള്ള 
ചാവോക്കുമരങ്ങളില്‍ 
വന്നുചേരുമായിരുന്നു. 
അരമണിക്കൂര്‍ നേരം 
അവ അവിടെത്തന്നെ 


ഇരിക്കുകയും ഇടയ്ക്കിടെ 


ചുറ്റും പറക്കുകയും 
ചെയ്തൃകൊണ്ടിരുന്നു. 
ആ സമയത്തെല്ലാം 
അവയുടെ 'ക്രീച്‌ -ക്രീച്‌ 
-ക്രീച്‌' എന്നും മറ്റുമുള്ള 
ശബ്ദങ്ങള്‍ സ്ഥലത്ത്‌ 
മാറ്റൊലിക്കൊണ്ടു. 


ഫൈറോസ്‌ ബീഗം 


ഗരയളിക്കിളി: കാലുകളുടെ കഴിവൃകൊണ്ടു മാത്രം മരത്തടിയില്‍ പല സര്‍ക്കസ്‌ വിദ്യകളും കാണിക്കുന്ന ഗയളിക്കിളി തല 


കീഴ്പോട്ടാക്കി ഓടുന്നതിനിടയ്ക്ക്‌ കൂടെക്കുടെ തലപൊക്കി ചുറ്റുമൊന്നു നോക്കും. പക്ഷിയുടെ ഉദ്ദേശ്യം എന്തെന്ന്‌ വൃക്തമല്ലെങ്കിലും, 
ആ ധോട്ടം കാണുബോള്‍ നമുക്ക്‌ തോന്നുക, ഈ ചെറുകിളിക്ക്‌ കൊച്ചുകുട്ടികളില്‍ കാണാറുള്ള കുസൃതിയും റ്റും നടക്കുന്നതെല്ലാം 


അറിയുവാനുള്ള വെമ്പലും ധാരാളമുണ്ടെന്നാണ്‌. 


ബാലകൃഷ്ണന്‍ ആനമങ്ങാട്‌ 


മഞ്ഞക്കിളി: പൊന്നു പോലെ മിന്നുന്ന മഞ്ഞക്കിളി നിലത്തിറങ്ങിയാല്‍ അവിടെ നിധി ഉണ്ടായിരിക്കുമെന്ന്‌ പറയുന്നതില്‍ 
അത്ഭുതമില്ല; ഈ പക്ഷികള്‍ പതിവായി നിലത്തിറങ്ങാറില്ല എന്നതിന്‌ തെളിവും ഈ വിശ്വാസത്തില്‍ അന്തര്‍ലിനമായിരിക്കുന്നു. 
പക്ഷേ ഞാൽ പറയുന്നത്‌ നിധി മണ്ണിനടിയിലല്ല, മണ്ണിനു മീതെത്തന്നെയായിരിക്കും. ഒരു യഥാ൪ഥ പക്ഷിപ്രേമിക്ക്‌ മഞ്ഞക്കിളി 


നിലത്തിറങ്ങി ഇരിക്കുമ്പോള്‍ നിധി കീട്ടിയാലുള്ളതിന്റെ പതിന്മടങ്ങ്‌ സന്തോഷമുണ്ടാകുമല്ലോ! 


മമ്മൂട്ടി 


നാട്ടുബ്ദശബ്ുദള്‍: സത്തോഷം നിറഞ്ഞു തൂളുൂമ്പുന്ന ഒരു കൊച്ച ഹൃദയവും ഒരിക്കലും അടങ്ങിയിരിക്കാത്ത നാവും എല്ലാ 
ബുള്‍ബ്ൂുളുകള്‍ക്കും ഉണ്ട്‌. നാട്ടുബ്ബള്‍ബ്ദുളും ഇരട്ടത്തലച്ചിയുമായി പരിചയട്കെട്ടവര്‍ക്ക്‌ എല്ലാം ഈ പക്ഷീകളോട്‌ വലിയ 
വാത്സല്യമായിരിക്കും. ഇതിന്‌ കാരണം ഇവയുടെ നിറഖകിട്ടല്ല. പറയത്തക്ക സൌന്ദര്യമോ നിറഖകിട്ടോ മേനിക്ക്‌ ഇല്ലെങ്കിലും ഈ 
ബുള്‍ബുളുകള്‍ക്ക്‌ ഏതൊരുവന്റെയും ഹദയം കവരുവാന്‍ പറ്റിയ, വിഷാദത്തിന്റെ കാറ്റ്‌ അല്ലം കൂടി തട്ടാത്ത, കൊച്ചു പാട്ടുകളും ഉണ്ട്‌. 
ചെറിയ കുട്ടികള്‍ യാതൊരു രാഗവും താളവും ഇല്ലാത്ത ചില ശബ്ദങ്ങള്‍ പുറട്കെടുവിക്കുന്നത്‌ കേള്‍ക്കുമ്പോള്‍ കുറച്ചെങ്കിലും ആഹ്ലാദം 
അരുഭവിക്കാത്തവരില്ലല്ലോ. അതുപോലൊരു സന്തോഷമാണ്‌ ബുള്‍ബുളുകളുടെ ശബ്ദം കേള്‍ക്കുമ്ോള്‍ നമുക്ക്‌ ഉണ്ടാവുന്നത്‌. 


ഥി 


മനോജ്‌ കരിങ്ങാമഠത്തില്‍ 


അരിപ്രാവ്‌: ശ്രവണ മധുരമാണ്‌ അരിപ്രാവിന്റെ ശബ്ദം. മുറുലവും താഴ്‌ന്നു സ്വരത്തിലുള്ളതുമായ 'കുക്കു-ക്കൂര്‍-കൂര്‍-കൂര്‍-കൂര്‍' 


എന്നു പാട്ടിന്റെ സ്വരം ഒരിക്കലും തെറ്റുകയില്ല. മിക്ക പക്ഷികള്‍ക്കും പ്രത്യേകിച്ച്‌ ഒരു സന്താനോത്പാദനകാലമുണ്ട്‌. അങ്ങനെ 


യാതൊരു വ്ൃയവസ്ഥയുമില്ലാത്ത പക്ഷികളില്‍ ഒന്നാണ്‌ അരിപ്രാവ്‌. ഏതു ജതുവായാലും പക്ഷമായാലും മുചര്‍ വിവാഹത്തിന്‌ 


തയ്യാറാണ്‌. അതിന്‌ ശൃംഗാരം വളരെ കാര്യമാണ്‌. ചെറുശ്ശേരിയുടെ 'കൃഷ്ണഗാഥ'യില്‍ ഇത്‌ വളരെ ഭംഗിയില്‍ വിവരിച്ചിട്ടുണ്ട. 


മാതൃ തെക്കേത്തല 


ചാരമുണ്ടി: ചാരമുണ്ടി തപസ്‌ ചെയ്യുന്നതുപോലെ യടിച്ച്‌ മുട്ടിനു വെള്ളത്തില്‍ അനങ്ങാതെ നില്‍ക്യറരിക്കുന്നത്‌ മത്സ്യവും തവളയും 


മറ്റും ഭയം കൂടാതെ അടുത്ത്‌ വരുവാ൯ വേണ്ടിയാണ്‌. ചാരമുണ്ടിക്ക്‌ മനുഷ്യനെ തീരെ വിശ്വാസമില്ല. നാം അടുത്തു ലെല്ലന്നത്‌ കണ്ടാല്‍ 
മുഖര്‍ പെട്ടെന്ന്‌ ചിറകുകള്‍ വിടരത്തി യാതൊരു ധൃതിയും കാണിക്കാതെ പതുക്കെ പൊത്തി മന്ദം മന്ദം ചിറകടിച്ച്‌ ദൂരത്തേക്ക്‌ നീങ്ങും. 
ചിറകുകള്‍ക്ക്‌ നല്ല വീതിയും നീളവും ആണ്‌. ആന ചെവി വീശുന്നത്‌ പോലെ വളരെ ഗൌരവത്തോടെയാണ്‌ മുറം പോലെയുള്ള 


ചിറകുകള്‍ പക്ഷി ഉയര്‍ത്തിതാഴ്ത്തുക. 


രാജീവ്‌ ബാഹുലേയ൯ 


മയില്‍: ഒരു 
കാട്ടുപൂച്ചയുടെ 
ശബ്ദത്തെ പത്തിരുപത്‌ 
മടങ്ങ്‌ പെരുക്കിയാല്‍ 
കിട്ടുന്നതാണ്‌ 
മയിലിന്റെ 'കാഹളം'. 
പൂച്ചയെചോലെ 'മ്യാവു' 
എന്നൊരു പദം 
തന്നെയാണ്‌ മയിലും 
ഉച്ചരിക്കുന്നത്‌. വടക്കേ 
ഇത്ത്ൃക്കാര ഈ 
ശബ്ദത്തിനര്‍ത്ഥം 
'മഴയെ വാ" 
എന്നാണെന്ന്‌ 
പറയുന്നു. കാരണം 
മയിലിന്റെ ശബ്ദം 
ഏറ്റവും അധികം 
മുഴങ്ങുന്നത്‌ മഴയ്ക്ക്‌ അല്ലം 


മുന്‍പാണ്‌. 


സണ്ണി ജോസഫ്‌ 


കൊക്കന്‍ തേല്‍കിളി: സൂചിമുഖികള്‍ക്കിടയില്‍ കൂടുകെട്ടുന്നതും മുട്ടകള്‍ക്ക്‌ മീതെ അടയിരിക്കുന്നതും പിടലക്ഷികളുടെ 
കുത്തകയാണ്‌. മുട്ടകള്‍ വിരിഞ്ഞു കഴിഞ്ഞാല്‍ പൂവമ്മാര്‍ കുഞ്ഞുങ്ങളെ തീറ്റുന്നതിന്‌ സഹായിക്കും. പല സസ്യങ്ങളുടെയും പരാഗ 
വിതരണത്തില്‍ സൂചിമുഖികള്‍ക്ക്‌ ഗണ്യമായ പങ്കുണ്ട്‌. മാത്രമല്ല സസൃശത്രുക്കളായ പലതരം കൃമികളെയും പുഴുക്കളെയും 


പിടിച്ചനിന്നും ഈ പക്ഷികള്‍ നമുക്ക്‌ വളരെ ഉപകാരം ചെയ്യുന്നു. 


സുധീഷ്‌ മുരളീധരന്‍ 


പൊത്തവരിക്കാട: ഇന്നും 'കാട്‌' എന്നു പക്ഷിയെ പൊതുവേ അറിയുന്നത്‌ തൂവലില്‍ പൊതിഞ്ഞ അമൃതകംഭമായാണ്‌... കഷ്ടം 


തന്നെ! പറവകള്‍ മനുഷ്യന്റെ കുക്ഷിപുരണത്തിന്നായി പടയ്ക്കു്ചെട്ടവയാണെന്ന്‌ ശമിച്ചു, അവയെ തിന്നുവാ൯ പറ്റിയതെന്നും, 
തിന്നുവാൻ പറ്റാത്തതെന്നും, തരംതിരിക്കുന്ന വേട൯മാരക്ക്‌ ഈ പക്ഷിയെ കിട്ടുവാന്‍ യാതൊരു പ്രയാസവുമില്ല. നേരെ മറിച്ച്‌ 
സ്വതന്ത്രരായി ജീവിക്കുന്ന കാടകളെ ഒന്ന്‌ കണ്ടാല്‍ മതിയെന്ന്‌ കൊതിയോടെ നടക്കുന്ന പക്ഷിഭ്രാന്തന്നാവട്ടെ 


ഒരെണ്ണത്തെയെങ്കിലും നല്ലപോലെ ഒരു നോക്ക്‌ കാണുവാന്‍ പോലും സാധിക്കുന്നുമില്ല! 


സുരേഷ്‌ ഇളമണ്‍ 


തീക്കാക്ക: വലിവും വര്‍ണ്ണശോഭയുമുള്ള തീക്കാക്ക കേരളത്തിലെ കാടുകളില്‍ ഒട്ടും അപൂര്‍വമല്ല. മിനിവെറ്റുകളുമായി 


പരിചയമുള്ളവര്‍ ആ ചെറു പക്ഷികളോളം വരണ്ണശോഭയും അവയുടെ നാലിരട്ടി വലിലമുള്ള തീക്കാക്കയെ എളുലം കണ്ഞെത്താം എന്ന്‌ 
വിചാരിക്കും. പക്ഷേ തീകാക്ക മഹാ അലസനാണ്‌. അത്‌ മിനിവെറ്റുകളെ പോലെ വൃക്ഷ ശിഖരങ്ങളില്‍ പാഠറിക്കളിക്കുകയോ സദാ ലല്ല 
ശബ്ദവും ഉച്ചരിച്ചകൊണ്ടിരിക്കുകയോ ചെയ്യാറില്ല. മിക്കസ്മമയവും വല്ല മരക്കൊമ്പിലും നിശചലഠായിട്ട്‌ ഇരിക്കുന്ന ഈ പക്ഷി മന്രഷ്യ൪ 
അടുക്കുന്നത്‌ കണ്ട ഉടനെ പെട്ടെന്ന്‌ പുറം തിരിഞ്ഞിരുന്നുകളയും. പുറത്തുള്ള നിറം ചുറ്റുപാടുകളില്‍ ലയിക്കുന്ന തരത്തില്‍ 
ആയതുകൊണ്ട്‌ പക്ഷി ഏരെക്കുറെ അദൃശ്യനായിത്തീരും. 


ശ്രീദേവി മാധവന്‍ 


കാട്ടമുഴക്കി: ശ്രവണ മധുരമായ ശബ്ദങ്ങള്‍ സദാ പുറട്ചെടുവിക്കുന്ന സ്വഭാവം ഈ പക്ഷിക്കുണ്ട്‌. നല്ല ഓട്‌ കൊണ്ട്‌ 


വാര്‍ത്തുണ്ടാക്കിയ കുടമണികളുടെ നാദം പോലെ 'ടന്‍ങ്ങ്‌ - ട൯ങ്ങ്‌- ട൯ങ്ങ്‌" എന്ന്‌ തുരുതുരെ ഒരു ശബ്ദം ഇവ കൂടെക്കൂടെ 


പുറട്ചെടുവിക്കും. ഇതിനുപുറമേ വിവരിക്കാൻ എളുഖമല്ലാത്ത മറ്റ്‌ അനേകം രസികന്‍ ശബ്ദങ്ങളും പതിവായി കേള്‍ക്കാം. മറ്റു 


പക്ഷികളുടെ ശബ്ദങ്ങളെയും ചിലലോള്‍ മനുഷ്യന്‍ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളെയും അനുകരിച്ച്‌ നമ്മെ കളിരിക്കുവാനും കാടുമുഴക്കിക്ക്‌ 


കഴിവുണ്ട്‌. പൂച്ചയെ അരുകരിക്കുക എന്നത്‌ കാക്കത്തമ്പരാരും കാടുമുഴക്കിക്കും വളരെ ഇഷ്ടപ്പെട്ട വിനോദമാണ്‌. 


പ്രദരശിത ചിത്രങ്ങള്‍ 
ഛായാഗ്രാഹക൪ 


1. ചെമ്പോത്ത്‌//ദ/ഭസ്൭ ൨0൮൦൦ - സണ്ണ്ണി ജോസഫ്‌ 

2. കൊക്ക൯ തേല്‍കിളി.ഠഒ൭0ട ട്ഥ്സാി൯ - ബണ്ണി ജോസഫ്‌ 

3. നാട്ടുബൂുള്‍ബ്ദള്‍/ടഠ൦ഗപ൩൭ഠ ധി - മമ്മൂട്ടി 

4. പൂന്തത്ത./1ധ൬൦-൫൭ഠഠ൭ഠ 0൦൬൦൭൭ - അഡ്വ. ജി ഹരികൃഷ്ണന്‍ 

5. പൂത്താങ്കീരി/ദ॥ഠാ॥ദഠ 8൮0016 - സണ്ണി ജോസഫ്‌ 

6. ഇന്ത്യന്‍ മഞ്ഞക്കിളി/1൩ഠഠ൦0 3൦19൭0 00൦൭ - ബാലകൃഷ്ണന്‍ ആനമങ്ങാട്‌ 
7. നാട്ടുമൈന./ഠഠനനഠല1ശുനഠ - എം രാമചന്ദ്രന്‍ 

8. ആറ്റക്കുരുവി/8൮/൭1//൭ഠ/ഒ - ഡോ. മഹേഷ്‌ കെ 

9. അരിപ്രാവ്‌/ദ്യാ൦ബടഠ ൧൦൫ - മനോജ്‌ കരിങ്ങാമഠത്തില്‍ 

10. പനങള്കുളന്‍/ ടിന ന ട്‌ - ശ്രിദേവി മാധവ൯ 

11. കൊമ്പൻ വാനബാടി/7ള്‍ഠലാഠ ണ- ഡിജുമോന്‍ കെപി 

12. പനങ്കാക്ക,10൫ഠഠ൦0 ൪ഠ॥6 - ഡോ. കൃഷ്ണകുമാര്‍ വി പ്രയാ൪ 

13. ചെമ്പകൊട്ടി//ഠഠ്ല്രാദടമ്‌ന 8൦ - ഡോ. എസ്‌ എസ്‌ സുരേഷ്‌ 

14. ചിന്നുക്കുട്ടുറുവ൯///ന൭-റേടല്‍ഭഠ 80൯൩൭ - ജെയിനി കുര്യാക്കോസ്‌ 
15. ചെറിയ മീ൯കൊത്തി//ഠഠന്നാഠവ്ത്ിട്ല്‌ - എം എ ലത്തീഫ്‌ 

16. കാടുമുഴക്കി,/68ഠ1൭ ൪9൦൫1൦൭0 ൧൦ - ശ്രീദേവി മാധവ൯ 

17. നാട്ടുവേലിത്തത്ത./ദ/൫ല0 ടട ൭൦൭ - രാജീവ്‌ ബാഹുലേയന്‍ 

18. പുള്ളി നത്ത്‌; ദ്രാഠടഠ ഠഡില്‍ - സുരേഷ്‌ ഇളമണ്‍ 

19. ചെ।ബ്വന്‍ നത്ത്.പധഘൃട റഴിട്‌ - ഡോ. മഹേഷ്‌ കെ 

20. ചേരക്കോഴി//ററിലന്ഠ! ൧ഠ൩ല - സുരേഷ്‌ ഇളമണ്‍ 

21. ചാരമുണ്ടി//൭0൭ റല൦൦0 - മാത്യൂ തെക്കേത്തല 

22. തിരമുണ്ടി/ 10/ഒ8ട1ല൩ ൪ലല 1൭൧0 - സുരേഷ്‌ ഇളമണ്‍ 

23. കരുവാരക്കുരു (കന്യാസ്ത്ത്രീകൊക്ക്‌ )/0/ഠഠ॥൦0൭ഠ൫ഠ 5100൦ ഡോ. ധ്യ 
24. ഷിക്ര (പ്രാഭിടിയ൯)/ ഭിന്ന - ഡോ. ഹരികൃഷ്ണൻ 

25. തത്തച്ചിന്ന൯/7/൭ ൬൩൦ 0ഠ്ൃന 0ഠന്൬൩ - കുട്ടേട്ടണ്‍ മൂന്നാ൪ 

26. വലിയ മീ൯പരുത്ത്‌/ദഒ൭പാിദഠഠടഠ 6ട0൧ഠഠ൭൭ - എം എ ലത്തീഫ്‌ 

27. തേ൯കൊതിച്ചി പരുന്ത്‌/'ററിലസ്ഠി! ൯൦0൭ ദ്ധമ്മണണ - ഡിജുമോന്‍ കെപി 
28. നാട്ടുകുയില്‍./൧ട1൧0 10 - ബാലകൃഷ്ണന്‍ ആനമങ്ങാട്‌ 

29. പൊത്തവരിക്കാട.പഥ്ൂിട ദധടറ ദ്വഠ॥ - സുധീഷ്‌ മുരളീധരന്‍ 

30. മയില്‍/10ഠ1ഠ0 0൧൭൦൦൧ - രാജീവ്‌ ബാഹുലേയ൯ 


31. കുളക്കോഴി./വ്‌ട-ാാ(ദഠട്‌ദഠ 4/ഠ1൭൩൬൭0 - ഡോ. എസ്‌ എസ്‌ സുരേഷ്‌ 


ലം] 


മം 


രിം 


34. 


ടു 


36. 
നം 


38. 


ച; 
40. 


41. 


42. 
43. 
44.. 
45. 
46. 
47. 
48. 
49. 
൭0. 


നാടന്‍ താമരക്കോഴി/8(ഠന്മ ന്ദ ൮9൦0൧ - ജെയിനി കുര്യാക്കോസ്‌ 
മഞ്ഞക്കണ്ണി തിത്തിരി/നഭ॥ഠ൦ഡഴര്ലിടഠ ൨ലാഥിറ9 - രാജീവ്‌ ബാഹുലേയൻ 
ആറ്റുമണല്‍ക്കോഴി.൨യിട ൫നദ൦ ൧൦൭ - സുരേഷ്‌ ഇളമണ്‍ 
ചുണ്ട൯ന്‍കാട./ഠഠന്൬൩ഠന ടഡ്രാട - ജെയിനി കുര്യാക്കോസ്‌ 

ചെറിയ കടല്‍ക്കാക്ക/81ഠഠ൨0൭ഠഠ൭൦ഠ ദ്വി - ഡിജുമോന്‍ കെപി 
ചാരവരിയ൯ പച്ചപ്രാവ്‌ /3൭൦ഈ൩൭ഠ 3ടലഘിറ്റുടഠന- ജെയിനി കുര്യാക്കോസ്‌ 
ഓമനപ്രാവ്‌/ഠഠന്നഠറന നടയറ ൧൦൫ - ഡോ. കൃഷ്ണകുമാര വി പ്രയാർ 
മീന്‍കൂമ൯,8൫൬൭൧൩ ൦15൫ ൧൭൧ - ഡിജുമോന്‍ കെപി 

വെള്ളിമുങ്ങ.8ഠ൬ ൨൧ - ഡോ. എസ്‌ എസ്‌ സുരേഷ്‌ 
രാച്ചക്ക്‌/ നിണ ധ്സും൦ - ഡിജുമോന്‍ കെപി 

കൊമ്പന്‍ ശരഖക്ഷി./റടട്‌ദഠ 1"ടദടടശഥ്‌ - സുധീഷ്‌ മുരളീധരന്‍ 
തീക്കാക്ക; 199൦൩ - സുരേഷ്‌ ഇളമണ്‍ 
ഉഖൂച൯/ടരഠിിഠഠാഠട - ജെയിനി കുര്യാക്കോസ്‌ 

മലമുഴക്കി വേഴാമ്പല്‍. ദ 11ഠ॥ - ഡോ. എസ്‌ എസ്‌ സുരേഷ്‌ 
നാട്ടുമരംകൊത്തി//8॥90൨ഡന്ഥാടഠ 1ണടല്ാാഠഠ- എം രാമ്ചന്ദ്ര൯ 
കാവി/നഠിണ ൧൩൦ - സണ്ണി ജോസഫ്‌ 

കാട്ടുമൈന. ഭഠധ്ണടണ 1൩൭൦ - അബ്ദുള്‍ അസീസ്‌ 

ഗരുഡൻ ചാരക്കാളി/7ഗഠിലാഠ ക്്ിഘ്ു - ആൂപ വിജിത്ത്‌ 


തീക്കുരുവി/ഠയ0ുട [4൩൧൫1 - അഡ്വ്വ. ജി ഹരികൃഷ്ണന്‍ 


51. കാട്ടിലക്കിളി//ദഠഠ൭൩- ൦൩൭0 1൭യീഠ൪ - കുട്ടേട്ടണ്‍ മുന്നാ൪ 


൭2. 


രി 


൭4. 
ടു. 
൭൫. 
ദ്‌ 


൭൫8. 


ദ്യ, 
60. 


61. 


മണികണ്ഠന്‍. 1ഠ൭ണട-0ഠ൩൭ഠ 8ധ്ാധി - അഡ്വ. ജി ഹരികൃജ്ണുന൯ 
നാകമോഫന്‍/1൩ഠ॥൦൩ ൧ഠഠഠിടട ൭൦1൧൨ല/ - രാജീവ്‌ ബാഹുലേയൻ 
ചോലക്കുടുവന്‍/1൩ഠ1൦൩ ടഠിസ്്‌ഠ 8ലാഥിദ൦ - കുട്ടേട്ടന മുന്നാര്‍ 
ഷാമക്കിളി//്‌ദ-ഡണ്ഥടഠ ൭൨൧൬൦ - എം എ ലത്തീഫ്‌ 
ചൂളക്കാക്ക,0ഠിലാഠ൦ ള്‍/വിടയിഘു 1സ്വട൩- കുട്ടേട്ടന്‍, മൂന്നാര്‍ 
കരിട്കിളി/10ഠിഠ0 8190൯൯ - സുധീഷ്‌ മുരളീധരന്‍ 
ഗയളിക്കിളി//ട൦്നന്ദം ധ്യ - ഫൈറോസ്‌ ബീഗം 
പുള്ളിക്കാടക്കൊക്ക്‌/ള്‍/ഠഠഠ ൭ഠ0ഠല൧ല൦ - ശ്രീദേവി മാധവന്‍ 
വെള്ളക്കണ്ണിക്കുരുവി/1൩ഠ൦൩ 1//൩19-൭8 - ഫൈറോസ്‌ ബീഗം 


ആനറാഞ്ചി,89ഠ0൧൧0൦ - എം രാമചന്ദ്രന്‍ 


30 


